Regn . No . KERBIL /2012 / 45073 

dated 5 - 9 - 2012 with RNI 


- കേരള സർക്കാർ 


Government of Kerala 
കേരള സർക്കാർ 

2012 


1 


- 2 എം ജി നമ്പർ - 


Reg. No, രജി. നമ്പർ 
KL/ TV ( N )/ 12/ 12 - 14 


GOVERNS 


കേര 


രള സർക്ക 
VNMENT OF 


ർക്കാർ . 


റ 


S KERALA 


KERALA GAZETTE 

കേരള ഗസററ് 
PUBLISHED BY AUTHORITY 
ആധികാരികമായി പ്രസിദ്ധപ്പെടുത്തുന്നത് 


Vol. I 


No. 1 14 


THIRUVANANTHAPURAM , TUESDAY 

തിരുവനന്തപുരം, ചൊവ്വ 


11th September 2012 
2012 സെപ്റ്റംബർ 11 
20th Bhadra1934 
| 1934 ഭാദ്രം 20 


വാല്യം 1 [ 


നമ്പർ 


PART III 
Ground Water Department 


ദർഘാസ് പരസ്യം 


നമ്പർ ജി.ഡബ്ലു . പി. കെ ./570 /2012 . 2012 ആഗസ്റ്റ് 17. 

കേരള ഗവർണ്ണർക്കുവേണ്ടി ജില്ലാ ഓഫീസർ, ഭൂജല വകുപ്പ്, 
പാലക്കാട് താഴെപ്പറയുന്ന പ്രവൃത്തികൾക്ക് പരിചയസമ്പന്നരായ 
കരാറുകാരിൽ നിന്നും പ്രവൃത്തിയുടെ പേരെഴുതി മുദ്രവച്ച 
കവറുകളിൽ മൽസ രാടിസ്ഥാ ന ത്തിലുള്ള ദർഘാസുകൾ 
ക്ഷണിച്ചുകൊള്ളുന്നു . 


ദർഘാസ് ഫോറത്തിന്റെ വില 400 + വാറ്റ്. 
ദർഘാസ് ഫോറങ്ങൾ വിൽക്കുന്ന അവസാന തീയതിയും 
സമയവും - 18 - 9 - 2012, 1 മണി. 

ദ ർ ഘാസ് ഫോറങ്ങൾ സ്വീകരിക്കുന്ന അവസാ ന 
തീയതിയും സമയവും 18 - 9- 2012, 3 മണി. 

ദർഘാസുകൾ തുറക്കുന്ന തീയതിയും സമയവും-- 
18 - 9 -2012, 4 മണി. 

പ്രവൃത്തി ചെയ്തുതീർക്കേണ്ട കാലാവധി 3 മാസം. 


കമ 


നിരതദ്രവ്യം 


നമ്പർ 


ദർഘാസ് നമ്പരും 
പ്രവൃത്തിയുടെ പേരും 
അടങ്കൽ തുകയും 


മറ്റു വ്യവസ്ഥകൾ 


1 1/ 2012 -13 - ജില്ലാ കളക്ടറുടെ വരൾച്ചാ 
ദുരിതാശ്വാസ പദ്ധതിയിൽ പാലക്കാട് 
ഗവ. വിക്ടോറിയ കോളേജ് ഹോസ്റ്റലിൽ 
ഒരു 6 " കുഴൽ കിണർ നിർമ്മിക്കുന്ന 
പ്രവർത്തി - 52,750 


1. പൂരിപ്പിച്ച ദർഘാസുകൾ ജില്ലാ ഓഫീസർ, ഭൂജല 

വകുപ്പ്, മുനിസിപ്പൽ ടി . ബി. കോംപ്ലക്സ്, പാലക്കാട് 
എന്ന വിലാ സ ത്തിൽ മുകളിൽ സൂചിപ്പിച്ച 

സമയത്തിന് മുമ്പ് ലഭിക്കേണ്ടതാണ്. 
2. പൂരിപ്പിച്ച ദർഘാസിനോടൊപ്പം കേരള സർക്കാരിന്റെ 

- 100- ന്റെ മുദ്രപത ത്തിൽ ഒരു പാഥ മിക 
ഉടമ്പടി വയ്ക്കേണ്ടതാണ്. 


1,400 


2 2/ 2012 - 13 - ഭൂജല വകുപ്പിന്റെ രാജീവ് 
ഗാന്ധി കുടിവെള്ള പദ്ധതിയിൽ പിരായിരി 
ഗ്രാമപഞ്ചായത്തിൽ കൊടുന്തിരപ്പള്ളിയിൽ 
ഒരു 6 കുഴൽ കിണർ നിർമ്മിക്കുന്ന 
പ്രവർത്തി - 54 ,750 


- പവ്യത്തി സംബ ന്ധിച്ച കൂടു തൽ വിവ ര ങ്ങ ൾ 
പ്രവൃത്തി സമയങ്ങളിൽ പാലക്കാടുള്ള ഓഫീസിൽ 
നിന്നും അറിയാവുന്നതാണ്. 


1, 400 


4. സർക്കാർ ടെണ്ടറുകളെ സംബന്ധിക്കുന്ന എല്ലാ 
- നിയമങ്ങളും ഈ ടെണ്ടറിനും ബാധകമായിരിക്കും. 


22 


5. ടെണ്ടർ റദ്ദാക്കുന്നതുൾപ്പെടെയുള്ള തീരുമാനങ്ങളെടു 

ക്കു ന്നതിനുള്ള അധികാരം ജില്ലാ ഓഫീസറിൽ 
നിക്ഷിപ്തമായിരിക്കും. 


6 . 


ദർഘാസ് തുറക്കുന്ന ദിവസം ഒഴിവുദിവസമാകുക 
യാ ണ ങ്കിൽ തൊട്ടടുത്ത പ്രവൃത്തി ദിവസം 
മേൽപ്പറഞ്ഞ അതേ സമയത്ത്തന്നെ ദർഘാസുകൾ 
തുറക്കുന്നതായിരിക്കും. 
പ്രവൃത്തി പൂർത്തീകരിച്ച് ബില്ലുകൾ കളക്ടറേറ്റിൽ 
നൽകി പാസ്സാക്കി തുക ലഭിച്ചതിനു ശേഷമേ 
ബിൽ തുക കരാറുകാർക്ക് അനുവദിക്കുകയുള്ളു. 


1 . 


( 


മുനിസിപ്പൽ ടി. ബി . 


ജില്ലാ ഓഫീസ്, 
മുനിസിപ്പൽ ടി . ബി. 
കോംപ്ലക്സ്, പാലക്കാട്- 14 . 


- ( ഒപ്പ്) 
- ജില്ലാ ഓഫീസർ. 


ഇ . ഒ പ 


